| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


( 23 


Vol . LVI 
വാല്യം 56 | 


16th August 2011 

2011 ആഗസ്റ്റ് 16 
25th Sravana 1933 
1933 ശ്രാവണം 25 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 26 - 8- 2011, 12 മണിവരെ. 

ദർ ഘാ സ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും- 26 - 8- 2011, 2 മണിവരെ. 

- ദർ ഘാ സ് തുറന്നു പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും 26- 8 -2011 ഉച്ചകഴിഞ്ഞ് 3 മണി. 

സപ്ലേ ചെയ്യുന്നതിനുള്ള കാലാവധി 30 ദിവസം. 


നമ്പർ ജി . ഡബ്ളിയു . ഡി. ഐ ./ 394( A ) / 2011. 2011 ജൂ ലൈ 25. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജ ല വ കുപ്പ് ജില്ലാ 
ഓഫീസർ, തൊടുപുഴ, ഇടുക്കി താഴെ പറയുന്ന സാധനങ്ങൾ 
സപ്ലേ ചെയ്യുന്നതിന് പരിചയ സമ്പന്നരായ കരാറുകാരിൽ 
നിന്നും മൽസരാടിസ്ഥാനത്തിലുള്ള പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പരുംസപ്ലയുടെ വിശദ വിവരങ്ങളും 
ജി . ഡബ്ളി യൂ . ഡി . ഐ - 4 / 2011 -12 - 140mm വ്യാസ മു ള്ള 
പി. വി . സി . പൈപ്പ് ( 6Kg/cmP-ISI മാർക്കുള്ളത്) തൊടുപുഴ 
യിലുളള ഭൂജല വകുപ്പ് ഇടുക്കി ജില്ലാ ഓഫീസിൽ സപ്ല 
ചെയ്യുന്നതിന്. 
സപ്ലെചെയ്യേണ്ട അളവ് 300 മീറ്റർ. 
അടങ്കൽ തുക - 90,000. 
നിരതദ്രവ്യം- 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

ദർ ഘാസ് ഫോറം നൽകി തു ടങ്ങുന്ന തീയതിയും 
സമയവും - 16 - 8- 2011 , 10 മണി മുതൽ. 


- മറ്റ് വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 

തൊടു പുഴ, ഇടുക്കി എന്ന വിലാ സ ത്തിൽ മുക ളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുൻപ് ലഭിക്കേണ്ടതാണ്. 
2. ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ തൊടു പു ഴ യിലുള്ള ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാ ന ങ്ങ ളെടു 

ക്കു ന്ന തി നുള്ള അധികാരം ജില്ലാ ഓഫീ സ റിൽ 
നിക്ഷിപ്തമായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദിവസം ആകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ അതേ 
സമയത്തുതന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, 
തൊടുപുഴ, ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


നമ്പർ GWPK / 805 / 2011. 

2011 ജൂ ലൈ 22. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യുന്ന തി നായി പ്രശസ്തരായ നിർമ്മാതാക്കൾ/ ഡീലർ 
അംഗീകൃത വിതരണക്കാർ എന്നിവരിൽ നിന്നും മത്സരാടിസ്ഥാന 
ത്തിലുള്ളമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്രമ ദർഘാസ് വിതരണം ചെയ്യേണ്ടുന്ന അളവ്/ 
നമ്പർ നമ്പർ - സാധനങ്ങൾ 

- എണ്ണം 
- 1 11 / 11 -12 (1 ) 4/2 dia DHD Hammer 

(200 PSI 600 CFM) 
( 2) 41/2 Hammer Piston . 
(3 ) 4/2 Hammer Sleeve. 

( 4 ) 41/2 Hammer Chuck. 
2 - 12 / 11- 12 (1 ) 7 Button bit suitable for 

115mm DHD Hammer. 
- ( 2 ) 41/2 Button bit suitable for 5 

115mm DHD Hammer. 


- ദർഘാസ് ഫോറ ത്തിന്റെ വില രൊക്ക മായി അടച്ച് 
- ( തിരിച്ചു നൽകുന്നതല്ല) രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ഭൂജല 
വകുപ്പ്, പാലക്കാട് ജില്ലാ ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
പൂരിപ്പിച്ച അസ്സൽ ദർഘാസ് ഫോറങ്ങൾ പ്രത്യേകം കവറുകളി 
ലാക്കി മുദ്ര ചെയ്ത്ഓരോ കവറിലും ദർഘാസ് നമ്പരും 
ഏതു വക കൾക്കു ള്ള താ ണെന്നും രേഖപ്പെടുത്തി ജില്ലാ 
ഓഫീസർ, ഭൂജല വകുപ്പ്, എ 18 , മുനിസിപ്പൽ ഷോപ്പിംഗ് 
കോംപ്ലക്സ് , പാലക്കാട്- 678 014 എന്ന വിലാസത്തിൽ 2011 
ആഗസ്റ്റ് 23 -ാം തീയതി 3 മണിക്കുമുമ്പായി ലഭിക്കേണ്ടതാകുന്നു . 
താമ സിച്ച് കിട്ടുന്ന ദർഘാസുകൾ ഒരു കാരണ വശാലും 
സ്വീകരിക്കുന്നതല്ല . മുദ്രവച്ച ദർഘാസുകൾ അന്നേദിവസം 
വൈകുന്നേരം 3.30 മണിക്ക് സന്നിഹിതരായ ദർഘാസുകാരു 
ടെ യോ അ വരുടെ അംഗീകത ( പതി നി ധി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ചെക്കുകൾ, 
പോസ്റ്റൽ സ്റ്റാമ്പുകൾ, ബാങ്ക് ഡാറ്റുകൾ, മണിയോർഡറുകൾ 
മുതലായവ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ് ഫോറങ്ങൾ വി. പി. പി. ആയി അയയ്ക്കുന്നതല്ല. 

- ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 10 - 8-2011 - ന് 10 മണിക്ക് 
തുടങ്ങി 23 - 8 - 2011 - ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിപ്പിക്കുന്ന 
താണ്. ഓരോ ദർഘാസിനോടൊപ്പവും 100 - ന്റെ കേരള 
സർക്കാരിന്റെമുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി സമർപ്പി 

ക്കേ ണ്ടതാകുന്നു . ദർഘാസുകൾ യാതൊരു കാരണവും 
കൂടാതെ റദ്ദാക്കുവാനുള്ള അധികാരം ജില്ലാ ആഫീസറിൽ 
നിക്ഷിപ്തമാണ്. സർക്കാർ ദർഘാസുകൾ സംബന്ധമായ എല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമാണ്. 


ജില്ലാ ഓഫീസ്, 
എ18, മുനിസിപ്പൽ ഷോപ്പിംഗ് 
കോംപ്ലക്സ് , പാലക്കാട്- 678 014 


( ഒപ്പ്) 
ജില്ലാ ആഫീസർ. 


നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 400 + വാറ്റ് 
പകർപ്പ് - 200 + വാറ്റ്. 


